( 
C 


Regn .No. KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No . KL / TV( N )/ 634/2012 - 14 


COVERN 


S 


രള സർക 


കാർ 


VMENT OF 


KERALA 


tl cf Kk dov 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


2014 ജൂ ലൈ15 
15th July 2014 

1189 മിഥുനം 31 
31st Mithunam 1189 


നമ്പർ 


Vol. III 


No , 


Thiruvananthapuram , 

Tuesday 


1936 ആഷാഢം 24 
24th Ashadha 1936 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

നടപടിക്രമം 

( ഹാജർ: കെ . ഗോപാലൻ) 
നമ്പർ ജെ - 15148 / 2013 . 

2014 ജൂ ൺ 10. 
വിഷയം: എം . എൽ. ആർ. നിയമം - തി രൂരങ്ങാടി 

താലൂക്ക്, കണ്ണ മം ഗലം വില്ലേജ് - റി . സ്. 
398 / 3,4 - ൽപ്പെട്ട 89 സെന്റ് സി . കെ . ഭൂമി 
പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നത് അനുമതി 
നൽകി ഉത്ത ര വ് പുറപ്പെടുവിക്കു ന്നത് 

സംബന്ധിച്ച്. 
സൂചന:- (1) ശ്രീ. കുഞ്ഞിമൊയ്തീൻ കുട്ടി മുതൽ പേർ 

S / o നാത്താം കോടൻ പാത്തുമ്മക്കുട്ടി, 
ഉത്തൻ നല്ലേ ങ്ങ ര , ചേറൂർ ( പി . ഒ .) 
കണ്ണ മം ഗലം വില്ലേജ് എന്ന വരുടെ 
അപേക്ഷ . 


(2 ) തിരൂരങ്ങാടി അഡീഷണൽ തഹശീൽദാ 

രുടെ 23 - 12 - 2013 - ലെ ജി2 - 13205/ 2013 നമ്പർ 
റിപ്പോർട്ട്. 


തിരൂരങ്ങാടി തഹശീൽദാർ ടി ഭൂമി പട്ടയ ഭൂമിയാക്കി 
മാറ്റി റവന്യൂ റിക്കാർഡു ക ളിൽ ആവ ശ്യ മായ മാറ്റ ങ്ങൾ 
വരു ത്തു ന്ന തിനും അപേക്ഷക നിൽനിന്നും കുടി ശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 
റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്) 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


- തിരൂരങ്ങാടി താലൂക്ക്, കണ്ണ മം ഗലം വില്ലേജ്, 
റി. സ . 398 / 3 - ൽ 37 സെന്റ് ഭൂമിയും 398 / 4 - ൽ 52 സെന്റ് 
ഭൂമിയും ഉൾപ്പെടെ 89 സെന്റ് ഭൂമി എം . എൽ. ആർ. ആക്ട് 
പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
സൂചന ( 1) പ്രകാരം അപേക്ഷ ലഭിക്കു ക യു ണ്ടാ യി . ടി 
അപേക്ഷ യിൻമേൽ തിരൂരങ്ങാടി തഹശീൽദാർ മുഖേന 
അന്വേഷണം നടത്തുകയും തഹശീൽദാർ സൂചന (2 ) പ്രകാരം 
റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 

- കണ്ണ മം ഗലം വില്ലേജ്, ചേറൂർ അംശം റി. സ . നമ്പർ 
398 / 3- ൽ 37 സെന്റ് ഭൂമിയും, 398 /4 - ൽ 52 സെന്റ് ഭൂമിയും 
ഉൾപ്പെടെ 89 സെന്റ് ഭൂമി ശ്രീമതി നാത്താം കോട ൻ 
പാത്തുമ്മക്കുട്ടി, w/o ഉത്തൻ നല്ലേങ്ങര മുഹമ്മദ് എന്നവരുടെ 

കൈവശാനുഭവത്തിലുണ്ടായിരുന്നതും ടിയാളുടെ മരണശേഷം 
മക്ക ളായ ശ്രീ . കുഞ്ഞി മൊയ്തീൻ കുട്ടി മുതൽ പേരുടെ 
അധീനതയിലും അനുഭവത്തിലുള്ളതുമാണെന്നും 1993 - 94 
സാമ്പത്തികവർഷം വരെ ഒ. ബി.ടി. ഇനത്തിൽ ഭൂനികുതി ഒടു 
ക്കിയിട്ടുള്ളതാണെന്നും പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം 
പഞ്ചാ യ ത്തിൽ നിക്ഷി പ് ത മ ല്ലാത്ത ഭൂമി യാ ണെന്നും 
തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. കൂടാതെ കക്ഷിയുടെ 
ആധാരത്തിൽ സർവ്വേ നമ്പർ 398 / 5 എന്ന് രേഖപ്പെടുത്തിയത് 
ശരിയല്ലെന്നും ടിയാളുടെ കൈവശമുള്ളത് 398 / 3, 398/ 4 എന്നീ 
നമ്പരുകളിൽ ഉള്ള വസ്തുക്കളാണെന്നും തഹശീൽദാർ 
റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. 

- തഹശീൽദാരുടെറിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി ഭൂമി 
യിൽ അവകാശം തെളിയിക്കുന്നതിനുള്ള രേഖകൾ സഹിതം 
ഹാജരാകുന്നതിന് അപേക്ഷകർക്ക് നോട്ടീസ് നൽകുകയും, 
8 - 1 - 2014 - ന് ഭൂമിയുടെ കൈ വ ശ ക്കാ രി ലാ രാ ളായ 
അബ്ദുൾ മജീദിന്റെ ഭാര്യ ആയിഷ ഹാജരാവുകയുമുണ്ടായി. 
ടി സ്ഥലത്ത് വീട് വെച്ച് താമസിച്ചുവരികയാണെന്നും നികുതി 
അടവാക്കുന്നതിന് അനുമതി നൽകണമെന്നും അപേക്ഷിച്ചു . 
22 -1- 2014 - ന് സ്ഥലം നേരിൽ പരിശോധിച്ചു . സ്ഥലം “ പാറ 
സ്ഥലമാണെന്നും തഹശീൽദാരുടെ റിപ്പോർട്ട് ശരിയാണെന്നും 
പരിശോധനയിൽ ബോദ്ധ്യപ്പെട്ടു . 

സ്ഥല പ രി ശോ ധ ന യു ടെ യും തഹ ശീൽ ദാ രുടെ 
റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, 
കണ്ണ മം ഗലം വില്ലേജ് റി. സ . 398 / 3, 4 - ൽപ്പെട്ട 89 സെന്റ് 
നി . കെ . ഭൂമി അപേക്ഷകരായ ശ്രീ . കുഞ്ഞിമൊയ്തീൻകുട്ടി 
മുതൽ പേർ D / o നാത്താം കോടൻ പാത്തു മ്മ ക്കു ട്ടി , 
ഉത്തൻ നല്ലേങ്ങ ര , ചേറൂർ ( പി . ഒ .) കണ്ണമംഗലം വില്ലേജ് 
എന്ന വരുടെ പേരിൽ എം . എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്തു നൽകു ന്ന തിനെതിരെ 
ആക്ഷേപങ്ങൾ ക്ഷണിച്ചു കൊണ്ടുള്ള നോട്ടീസ് 11- 3 - 2014 - ലെ 
10 / 2014 -ാം നമ്പർ കേരള ഗസറ്റിലും താലൂക്ക് 
ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമപഞ്ചായത്ത്ഓഫീസ്, 
കൃഷി ഭവൻ നോട്ടീസ് ബോർഡുകളിലും പരസ്യപ്പെടുത്തിയി 
രുന്നുവെങ്കിലും ആരുംതന്നെ ആക്ഷേപമോ അവകാശമോ 
തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

മേൽ സാഹ ച ര്യ ത്തിൽ തി രൂരങ്ങാടി താലൂക്ക്, 
കണ്ണമംഗലം വില്ലേജ് റി . സ . 398/ 3, 4 - ൽപ്പെട്ട 89 സെന്റ് സി . കെ . 
ഭൂമി അപേക്ഷകനായ ശ്രീ. കുഞ്ഞിമൊയ്തീൻ കുട്ടി മുതൽപേർ 
D / o നാത്താം കോടൻ പാത്തുമ്മക്കുട്ടി, ഉത്തൻ നല്ലേങ്ങര, 
ചേറൂർ ( പി . ഒ.) കണ്ണമംഗലം വില്ലേജ് എന്നവരുടെ പേരിൽ 
എം .എൽ. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന തിന് 
അനുമതി നൽകി ഇതിനാൽ ഉത്തരവാകുന്നു. 


